Kerala Gazette No. 15 dated 13th April 2021 . 

. 
PART I 


Section ïi 


R - E 


30 


GOVERNMENT 


OF 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - ബി ) വകുപ്പ് 


വിജ്ഞാപനം 

2019 ഡിസംബർ 7 
നമ്പർ 21498 ലെഗ് , ബി 1 , 2018 നിയമം . 

തിരുവനന്തപുരം , 1195 വൃശ്ചികം 21 

1941 അഗഹായനം 16 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2019 ഡിസംബർ 6 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


അരവിന്ദ് ബാബു , പി . കെ . 

നിയമ സെക്രട്ടറി . 


G. 1712021 / DTP , 


15 


2 


2019 - ലെ 19 -ാം ആക് 


2019 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ 

( ഭേദഗതി ) ആക്റ്റ് 


1951 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക . – 19 51 -ലെ മദാസ് ഹിന്ദു മത ധർ മ്മ എ ൻ ഡോ വ് മെന്റു കൾ 
ആക്ട് ( 1951 - ലെ XIX-ാം മദാസ് ആക്ട് ) ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി 
വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപതാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം നിയമ 


മുണ്ടാക്കുന്നു : 


1 . 


ചുരുക്കപ്പേരും പ്രാരംഭവും .- ( 1 ) ഈ ആക്റ്റിന് 2019 - ലെ മദ്രാസ് ഹിന്ദുമത 
ധർമ്മ എൻഡോവ്മെന്റുകൾ ( ഭേദഗതി ) ആക്ട് എന്ന് പേര് പറയാം . 


( 2 ) ഇത് 2018 ഒക്ടോബർ 17 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ് . 


2 . 


7 


എ വകു പ്പിന്റെ ഭേദഗതി . - 19 51 - ലെ മദാസ് ഹിന്ദു മ ത ധർമ്മ 
എൻഡോവ്മെന്റുകൾ ആക്ടിലെ ( 1951 - ലെ XIX-ാം മദാസ് ആക്ട് ) ( ഇതിനുശേഷം 
( പധാന ആക്റ്റ് എന്നാണ് പരാമർശിക്ക പ്പെ ടു ക ) 1 എ വകു പ്പിന്റെ ( 2 ) -ാം 
ഉപ വ കു പ്പിൽ , നില വി ലുള്ള ക്ലിപ് നി ബ ന്ധ നയ്ക്ക് പകരം താഴെ പ്പറ യുന്ന 
ക്ലിപ്തനിബന്ധന ചേർക്കേണ്ടതാണ് , അതായത് 


" എന്നാൽ , അങ്ങനെയുള്ള ഒരംഗത്തിന് , തുടർച്ചയായി രണ്ടു തവണയിൽ 
കൂടുതൽ വീണ്ടും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതിനോ വീണ്ടും തെരഞ്ഞെടുക്ക 
പ്പെടുന്നതിനോ അർഹതയുണ്ടായിരിക്കുന്നതല്ല . ” . 


16 


3 


3 . 


റദ്ദാ ക്കലും ഒഴി വാ ക്കലും .- ( 1 ) 2 019 -ലെ മദാസ് ഹിന്ദു മ ത ധർ മ്മ 
എൻ ഡോ വ് മെന്റു കൾ ( ഭേ ദ ഗ തി ) ഓർഡി ന ൻസ് ( 2019 -ലെ 31 ) ഇതി നാൽ 
റദ്ദാക്കിയിരിക്കുന്നു . 


( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും , പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതോ ചെയ്തതായി 
കരു തപ്പെടു ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടു ത്തതോ എടുത്ത തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്ട് പ്രകാരം ഭേദഗതി 
ചെയ്യ പ്പെട്ട പ ധാ ന ആക് റ്റിൻ കീഴിൽ ചെയ് ത തായോ എടു ത്ത തായോ 
കരുതപ്പെടേണ്ടതാണ് . 


( ശരിത്തർജ്ജമ ) 


കെ . എ . ശ്രീലത , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി . 


17 


